21 


പേര് 


വയസ് 


തിരുത്തൽ പരസ്യം 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ എ4-2419 / 2021 . 


2021 ജൂലൈ 28 . 


1 


ദേവദാസ് 


മകൻ 


62 


2 


സിന്ധു 


മകൾ 


53 


4-5-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 18 - ൽ ( വാല്യം 10 , 
പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ സപ്ലിമെന്റ് 
വിഭാഗം പേജ് നമ്പർ 8 - ൽ മേൽ ഫയൽ നമ്പർ പ്രകാരം 
ക്രമനമ്പർ 2 ആയി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പരസ്യത്തിൽ 
മരണതീയതി 27-1-2019 എന്നത് " 27-4-2019 " എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


ഹിരൺ 


മകൻ 


44 


താലൂക്കാഫീസ് , 
കൊട്ടാരക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 

പരേ തയുടെ നിയ മാ നു സൃത അവകാശികൾ മേൽ 
വിവ രിച്ച വർ മാത്ര മാ ണെന്ന് കാണിച്ച് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കരുനാഗപ്പള്ളി . 

തഹശീൽദാർ . 


Kunnathoor Taluk 


പരസ്യം 


( 1 ) 


Kottarakkara Taluk 


പരസ്യം 


നമ്പർ എ4-11422 / 2021 . 


2021 ജൂലൈ 29 . 


ബന്ധം 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ പൂ യ പ്പള്ളി വില്ലേ ജിൽ 
പൂ യ പ്പള്ളി പി . ഒ . , മിനി കോട്ടേ ജിൽ ജോർജ്ജ് , എം . 
മാമ്പള്ളിൽ 11-5-2021- ൽ മര ണ പ്പെട്ടുപോയി . പരേ തന്റെ 
പേരിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കുംവേണ്ടി ഒരവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ ടിയിൽ മറിയാമ്മ , സി . ജി . കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേ ഷണ വും അവ കാശവിചാരണയും നട ത്തി യ തിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 


1 


76 


2 


72 


3 3 


3 


64 


33 


പേര് 


വയസ് 


നമ്പർ എ3-5339 / 2021 . 

2021 ജൂലൈ 29 . 
കുന്ന ത്തൂർ താ ലൂ ക്കിൽ പോരു വഴി വില്ലേ ജിൽ 
നടുവിലെ മുറിയിൽ മാമ്പറ്റ് വീട്ടിൽ മീനാക്ഷിയമ്മ 11-5-2021 -ാം 
തീയതി മരണമടഞ്ഞതിനാൽ പരേതയുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് അവകാശസർട്ടിഫിക്കറ്റിനു 
വേണ്ടി പരേതയുടെ മകൻ എം . രാധാകൃഷ്ണപിള്ള അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിന്മേൽ പോരുവഴി 
വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിലും 
അ വ കാശവിചാരണയിലും അയൽ സാക്ഷിമൊഴി യിലും 
മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും മീനാക്ഷിയമ്മ 11-5-2021 -ാം 
തീയതി മരണമടഞ്ഞതായും പരേതയുടെ അവകാശികളായി 
ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 
എം . രാമചന്ദ്രൻപിള്ള 

മകൻ 
എം . രവീന്ദ്രനാഥൻപിള്ള 
എം . രാധാകൃഷ്ണപിള്ള 

പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
മരണമടഞ്ഞ മീനാക്ഷിയമ്മയുടെ നിയമാനുസൃത അവകാശികൾ 
മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെയുള്ള കക്ഷികൾ ആണെന്ന് 
വിവരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുന്ന ത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാ മൂലം 
സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ3-5292 / 2021 . 

2021 ജൂലൈ 28 . 
കുന്നത്തൂർ താലൂക്കിൽ പടിഞ്ഞാറെ കല്ലട വില്ലേജിൽ 
പെരുവേലിക്കര മുറിയിൽ ഗ്രേസ് കോട്ടേജ് വീട്ടിൽ സൂസമ്മ , 
കെ . വൈ . 29-3-2 021 -ാം തീയതി മര ണ മ ട ഞഞ്ഞ തി നാൽ 
പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്ന തിന് അവ കാശസർട്ടിഫിക്കറ്റിനു വേണ്ടി പരേതയുടെ 
ഭർത്താവ് തോമസ് പി . പി . അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ഈ അപേക്ഷയിന്മേൽ പടിഞ്ഞാറെ കല്ലട വില്ലേജാഫീസർ 

നട ത്തിയ അന്വേ ഷ ണത്തിലും അ വ കാശ 
വിചാ രണ യിലും അയൽ സാക്ഷിമൊഴി യിലും മര ണ 
സർട്ടിഫിക്കറ്റ് പ്രകാരവും സൂസമ്മ , കെ . വൈ . 29-3-2021 -ാം 
തീയതി മരണമടഞ്ഞതായും പരേതയുടെ അവകാശികളായി 
ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


മറിയാമ്മ , സി . ജി . 


ഭാര്യ 


79 


2 


സാറാ അബ്രഹാം 


മകൾ 


50 


3 


വർഗ്ഗീസ് മാമ്പള്ളിൽ 


മകൻ 


53 


4 


ജോർജ്ജ് മാമ്പള്ളിൽ 


51 


9 3 


പരേ തന്റെ നിയ മാ നു സൃത അവകാശികൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കൊട്ടാരക്കര . 

തഹശീൽദാർ . 


മു ഖാ ന്തിരം 


Gaz . No. 32 / 2021 / DTP ( CLR - Supplement ) . 


431 


22 


പേര് 


വയസ് 


( 4 ) 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ എ3-5340 / 2021 . 


2021 ജൂലൈ 29 . 


1 


തോമസ് , പി . പി . 


ഭർത്താവ് 


84 


2 


ഷേർളി ജോൺസൺ 


മകൾ 


52 


3 


ഷിബു തോമസ് 


മകൻ 


50 


പര ത്യു ടെ 

മാതാ പി താ ക്ക ൾ ജീവിച്ചി രി പ്പില്ല . 
മരണമടഞ്ഞ സൂസമ്മ , കെ . വൈ.- യുടെ നിയ മാ നു സൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെയുള്ള കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


കുന്ന ത്തൂർ താ ലൂ ക്കിൽ പോരു വഴി വില്ലേ ജിൽ 
പള്ളിമുറി മുറിയിൽ പള്ളിയുടെ പടിഞ്ഞാറ്റതിൽ വീട്ടിൽ 
വി . അബ് ദുൾ അസീസ് 2 6 -3-2 021 -ാം തീയതി മര ണ 
മടഞ്ഞതിനാൽ പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് അവകാശസർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ 
ഭാര്യ സുഹ്റാബീവി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ 
അപേക്ഷയിന്മേൽ പോരുവഴി വില്ലേജാഫീസർ മുഖാന്തിരം 
നട ത്തിയ അന്വേഷണത്തിലും അവകാശവിചാരണയിലും 
അയൽ സാക്ഷിമൊഴിയിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും 
വി . അബ്ദുൾ അസീസ് 26-3-2021 -ാം തീയതി മരണമടഞ്ഞ 
തായും പരേതന്റെ അവകാശികളായി ചുവടെ ചേർക്കുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


സുഹ്റാബീവി 


ഭാര്യ 


56 


( 3 ) 


2 


അജീഷ് , എ . 


മകൻ 


38 


നമ്പർ എ3-5691 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


3 


അജീന , എ . എസ് . 


മകൾ 


34 


കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ട വില്ലേജിൽ 
മുതു പി ലാ ക്കാട് 

മുറി യിൽ പു ഷ് പാ ല യം വീട്ടിൽ 
വൈ . ജോർജ്ജ് 5-1-2021- നും ഗ സി ക്കുട്ടി ജോർജ്ജ് 
30-6-2021 - നും മരണമടഞ്ഞതിനാൽ പരേതരുടെ പേരിലുള്ള 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് അവകാശസർട്ടിഫി 
ക്കറ്റിനുവേണ്ടി പരേതരുടെ മകൾ ആനിയമ്മ ജി . ജോർജ്ജ് 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിന്മേൽ 
ശാസ്താംകോട്ട വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ അന്വേ 
ഷണത്തിലും അവകാശവിചാരണയിലും അയൽ സാക്ഷി 
മൊഴിയിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും വൈ . ജോർജ്ജ് 
5-1-2021 - നും ഗ്രസിക്കുട്ടി ജോർജ്ജ് 30-6-2021 - നും മരണ 
മ ട ഞ്ഞ തായും പരേ തരുടെ അ വ കാ ശി ക ളായി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പരേ തന്റെ മാതാ പി താ ക്കൾ ജീവി ച്ചി രി പ്പി ല്ല . 
മരണമടഞ്ഞ വി . അബ്ദുൾ അസീസിന്റെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെയുള്ള കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 


( 5 ) 


നമ്പർ എ3-5162 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


കമ് 


പേര് 


വയസ് 


പരേതരുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


ബെറ്റിയമ്മ ജി . ജോർജ്ജ് 


മകൾ 


58 


2 


ആനിയമ്മ ജി . ജോർജ്ജ് 


55 


3 3 


കുന്ന ത്തൂർ താലൂക്കിൽ ശൂരനാട് വടക്ക് വില്ലേജിൽ 
പടിഞ്ഞാറ്റം മുറിയിൽ ബീനാസദനം വീട്ടിൽ ബാലകൃഷ്ണൻ 
നായർ 19-4-2021 -ാം തീയതി മരണമടഞ്ഞതിനാൽ പരേതന്റെ 
പേരിലുള്ള വിവിധ ആവ ശ്യ ങ്ങൾക്ക് ഹാജരാക്കു ന്ന തിന് 
അവകാശസർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ ഭാര്യ കമലമ്മ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിന്മേൽ 
ശൂര നാട് വടക്ക് വില്ലേജാഫീസർ മുഖാന്തിരം നട ത്തിയ 
അ ന്വേ ഷണത്തിലും അ വ കാശ വിചാ രണ യിലും അയൽ 
സാക്ഷിമൊഴി യിലും മ ര ണ സർട്ടി ഫിക്കറ്റ് പ്രകാരവും 
ബാലകൃഷ്ണൻ നായർ 19-4-2021 -ാം തീയതി മരണമടഞ്ഞ 
തായും പരേതന്റെ അവകാശികളായി ചുവടെ ചേർക്കുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


3 


തേസിയാമ്മ ജി . ജോർജ്ജ് 


55 


9 


4 


ആൻസിയമ്മ ജി . ജോർജ്ജ് 


48 


മ ര ണ മ ടത്ത 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


പര ത രു ടെ 

മാ താ പി താ ക്കൾ ജീവിച്ചി രി പ്പില്ല . 

വൈ . ജോർജ്ജ് , ഗ സി ക്കുട്ടി ജോർജ്ജ് 
എന്നിവരുടെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 
1 മുതൽ 4 വര ര യുള്ള കക്ഷികൾ ആണെന്ന് വിവ രിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുന്ന ത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാ മൂലം 
സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


കമലമ്മ 


ഭാര്യ 


69 


2 


ബീന , എം . കെ . 


മകൾ 


51 


3 


ലീന കൊച്ചുമോൻ 


50 


33 


4 


ഷീനാ കുമാരി 


46 


33 


432 


23 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


1 


രാജേന്ദ്രൻ നായർ 


ഭർത്താവ് 


63 


2 


ആര്യാ ലക്ഷ്മി 


മകൾ 


29 


പരേ തന്റെ 

മാതാ പി താ ക്കൾ ജീവിച്ചി രി പ്പി ല്ല . 
മരണമടഞ്ഞ ബാലകൃഷ്ണൻ നായരുടെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെയുള്ള കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 

( 6 ) 


3 


ആതിര ജി . നായർ 


26 


3 


ആയത് 


പരേ തയുടെ മാതാവ് ജീവിച്ചിരിപ്പുള്ളതും പിതാവ് 
മരണപ്പെട്ട് പോയിട്ടുള്ളതുമാണ് . ആയതിനാൽ ക്രമനമ്പർ 1 
മുതൽ 3 വരെ കക്ഷികൾ പരേതയുടെ അനന്തരാവകാശിക 
ളാണെന്നുകാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമു ള്ള പക്ഷം 

ഈ പരസ്യം 

ക ര ള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജരായി ബേ 

ബാധിപ്പി ക്കേ ണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗം ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ3-5941 / 2021 . 

2021 ആഗസ്റ്റ് 9 . 
കുന്നത്തൂർ താലൂക്കിൽ ശാസ്താം കോട്ട വില്ലേജിൽ 
മന ത ര മുറി യിൽ ലൂസി മംഗലം വീട്ടിൽ അഭീഷ് എ . 
1-7-2021 -ാം തീയതി മരണമടഞ്ഞതിനാൽ പരേതന്റെ പേരിലുള്ള 
വിവിധ ആ വ ശ്യ ങ്ങൾക്ക് ഹാജരാക്കു ന്ന തിന് അവകാശ 
സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ പിതാവ് ആന്റണി , ജി . സി . 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിന്മേൽ 
ശാസ്താം കോട്ട വില്ലേജാ ഫീ സർ മു ഖാ ന്തിരം നട ത്തിയ 
അന്വേ ഷണത്തിലും അ വ കാശവിചാ രണ യിലും അയൽ 
സാക്ഷിമൊഴി യിലും മര ണ സർട്ടിഫിക്കറ്റ് പ്രകാ രവും 
അഭീഷ് എ . 1-7-2021 -ാം തീയതി മരണമടഞ്ഞതായും പരേതന്റെ 
അവകാശിയായി ചുവടെ ചേർക്കുന്നയാൾ മാത്രമാണുള്ള 
തെന്നും അറിയുന്നു . 


( 2 ) 


നമ്പർ എൻ2-4436 / 2021 . 


2021 ജൂലൈ 30 . 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


പത്ത നാ പുരം താ ലൂ ക്കിൽ പിറ വ ന്തൂർ വില്ലേ ജിൽ 
കമുകും ചേരി എന്ന സ്ഥലത്ത് ചന്ദ വിലാസം വീട്ടിൽ 
രാമചന്ദ്രൻ പിള്ള 18-4-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണ് . DPD0 , Ex . സർവ്വീസ് മെൻ ക്ഷേമനിധി ബോർഡ് , 
E.C.H.S. റീ - ഇംബേഴ്സ്മെന്റ് , Ex . സർവ്വീസ് അരിയേഴ്സ് 
എന്നിവ ലഭിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നു കാണിച്ച് പരേതന്റെ മകൾ 
അഞ്ജു , ആർ . എസ് . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവർ പരേതന്റെ അവകാശിയാണെന്ന് അറിയുന്നു . 


ആന്റണി , ജി . സി . 


പിതാവ് 


57 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


മ ര ണ മ ടഞ്ഞ അഭീഷ് , എ . - യുടെ നിയ മാ നു സത 
അ വ കാ ശി മേൽപ്പറഞ്ഞിരി ക്കുന്ന ആന്റണി ജി . സി . 
എന്നയാൾ മാത്രമാണെന്ന് വിവരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട 
സമയപരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കുന്നത്തൂർ . 

തഹശീൽദാർ . 


അജു , ആർ . എസ് . 


മകൾ 


36 


പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആയ തി നാൽ അ ഞ് ജു , ആർ . എസ് . പരേ തന്റെ ഏക 
അ ന ത രാ വ കാ ശി യാ ണെ ന്നു കാ ണിച്ച് സർട്ടി ഫിക്ക റ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗം ലഭിക്കു ന്ന തു മായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Pathanapuram Taluk 


പരസ്യം 


( 1 ) 


( 3 ) 


നമ്പർ എൻ2-4401 / 2021 . 


2021 ജൂലൈ 19 . 


നമ്പർ എൻ2-4227 / 2021 . 


2021 ജൂലൈ 30 . 


പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വടക്കേക്കര വില്ലേജിൽ 
ചെളിക്കുഴി എന്ന സ്ഥലത്ത് അമ്മ വീട്ടിൽ ഗീതാകുമാരി , ബി . 
21-4 - 2 021 -ാം തീയതി മര ണ പ്പെട്ടു പോ യിട്ടു ള്ള താ ണ് . 
ആശ്രിത നിയമനത്തിനായി ഐ . സി.ഡി.എസ് . ഓഫീസിൽ 
ഹാജ രാക്കു ന്ന തിനും മറ്റാ വ ശ്യ ങ്ങൾക്കു മായി അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നു കാണിച്ച് പരേതയുടെ 
മകൾ ആതിര ജി . നായർ സമർപ്പിച്ച അപേക്ഷ യി മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെപ്പറയുന്ന വർ പരേതയുടെ അവകാശി 
കളാണെന്ന് അറിയുന്നു . 


പത്ത നാ പുരം താ ലൂ ക്കിൽ പിട വൂ ർ വില്ലേ ജിൽ 
പിടവൂർ മുറിയിൽ സുശീല മന്ദിരത്തിൽ എൽ . സരോജിനി 
25-2-2021 -ാം തീയതി മര ണ പ്പെട്ടു പോ യിട്ടു ള്ള താ ണ് . 
പരേതയുടെ പേരിലുള്ള പെൻഷൻ കുടിശ്ശിക ലഭിക്കുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കും വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദി 
ക്കണമെന്നു കാണിച്ച് പരേതയുടെ മകൻ പി . എസ് . സതീശൻ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ 
പരേതയുടെ അവകാശികളാണെന്ന് അറിയുന്നു . 


433 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 00:33:36 
+ 05'30 ' 


